O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 04 
Tuesday , 04th January 2022 


1197 ധനു 20 


1943 പൌഷം 14 


20th Dhanu 1197 


14th Pousha 1943 


വാല്യം 11 


നമ്പർ 


1 


Vol . XI 


No. 


Part I 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


04th January 2022 


KERALA GAZETTE 


1 


നിയമ ( എച്ച് ) 


വിജ്ഞാപനം 


( 1 ) 


നമ്പർ 9103 എച്ച് 32021 നിയമം , 


തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാര ങ്ങൾ വിനിയോഗിച്ച് , കേരള സർക്കാർ , ശ്രീ . എം . സി . അനിൽ കുമാർ , അഡ്വക്കേറ്റ് , 
തലക്കിളി തറയിൽ , പ്രയാർ സൗത്ത് , ആലുംപീടിക പി . ഒ . പ്രയാർ വഴി , കൊല്ലം -690 547 എന്നയാളെ 
കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 25-1-2022 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 1 { 1999 { KLM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 

( / / 


( 2 ) 


നമ്പർ 10084 എച്ച് 3 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാര ങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . എം . ഗോപാല കൃ ഷ് ണൻ ഉണ്ണിത്താൻ , അഡ്വക്കേറ്റ് , S / o 
ശ്രീ . കെ . മാധ വൻ ഉണ്ണിത്താൻ , ആരാ മം , ചെക്കോട്ട് , ആശാമം പി . ഒ . , കൊല്ലം - 691 002 
എന്നയാളെ കൊല്ലം , റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കൊല്ലം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര 
പരി ധിയായി നിശ്ചയിച്ച് 2022 ഫെബു വരി മാസം 4 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 21999 { KLM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 3 ) 


നമ്പർ 11286 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 - o 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബിയും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . റ്റി . ഒ . തോമസ് , അഡ്വക്കേറ്റ് , S / o ശ്രീ . ഔസേപ്പ് , തച്ചിൽ , ആനപ്പാറ 
പി . ഒ . , മഞ്ഞപ വഴി , എറണാകുളം -683 581 എന്നയാളെ എറണാകുളം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി 
നിശ്ചയിച്ച് 2022 ഫെബ്രുവരി മാസം 14 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 102/1997 / EKM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നമ്പർ 11337 എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3 - 5 
വകുപ്പുകളും 1956 - ലെ നോട്ട റീസ് ചട്ട ങ്ങ ളിലെ , ചട്ടം 8 ബിയും കൂട്ടി വായിച്ച പ്രകാരം 
നൽക പ്പെട്ട അധി കാ ര ങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . എൻ . സി . 

അലി ക്കോയ , അഡ്വക്കേറ്റ് , 
S / o ശ്രീ എൻ . സി . ബീരാൻ കുഞ്ഞി , " സാരംഗ് ' , ഹൗസ് നമ്പർ 3,2880 , വെള്ളയിൽ റോഡ് , നടക്കാവ് , പി . ഒ . , 
കോഴിക്കോട് -673 011 എന്നയാളെ കോഴിക്കോട് റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 ഫെബു വരി മാസം 4 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 02 / 1999 / KKD ) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I 


) 


( 5 ) 


നമ്പർ 11921 } എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3 - 5 
വകുപ്പുകളും 

1956 -ലെ നോട്ട് വീസ് ചട്ട ങ്ങ ളിലെ , ചട്ടം 
- 

8 ബിയും കൂട്ടി വായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് , ശീ . എ . പി . അരവിന്ദാക്ഷൻ , അഡ്വക്കേറ്റ് , അര മന 
XVI / 646 , ലാൽ ബഹദൂർ ശാസ്ത്രി റോഡിനെതിർവശം , കുന്നത്തൂർ മേട് പി . ഒ . , പാലക്കാട് -678 013 
എന്ന യാളെ പാലക്കാട് റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 
ഫെബ്രുവരി മാസം 15 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 08 1997 { PLKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 6 ) 


നമ്പർ 13813 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഡിസംബർ 6 , 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3 - 5 
വകുപ്പുകളും 1956 - ലെ നോട്ട റീസ് ചട്ട ങ്ങ ളിലെ , ചട്ടം 8 ബിയും കൂട്ടി വായിച്ച പ്രകാരം 

അധി കാ ര ങ്ങൾ വി നി യോ ഗിച്ച് , ശ്രീ . ക . രാമ മാ ഹ നൻ , അ ഡ്വ ക്കേ റ്റ് , 
S / o ശ്രീ . പി . രാമൻകുട്ടി മേനോൻ , മോഹൻ വിലാസ് , പൂക്കായിൽ ബസാർ പി . ഒ . , തിരൂർ , മലപ്പുറം -676 107 
എന്നയാളെ മലപ്പുറം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2012 ഫെബ്രുവരി 
മാസം 20 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 13 / 
1997 { MPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


നൽക പ്പെട്ട് 


( 7 ) 


നമ്പർ 13925 എച്ച് 3 2021 നിയമം . 

തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3 - 5 
വകുപ്പുകളും 1956 -ലെ നോട്ട റീസ് ചട്ട ങ്ങ ളിലെ , ചട്ടം 8 ബിയും കൂട്ടി വായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാര ങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . കെ . എസ് . നാരായണൻ നായർ , അഡ്വക്കേറ്റ് , 
S / o ശ്രീ . ആർ . ശ്രീധരൻപിള്ള , കീർത്തി , സ്വാതി നഗർ , കഴക്കൂട്ടം പി . ഒ . , തിരുവനന്തപുരം -695 582 
എന്നയാളെ തിരുവന്തപുരം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 202 
ഫെബു വരി മാസം 22 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 49/1997 { TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 8 ) 


നമ്പർ 14183 എച്ച് 3 / 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഡിസംബർ 6 . 


നൽക പ്പെട്ട 


എ സ് . 


: 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3-0 5 
വകുപ്പുകളും 1956 - ലെ നോട്ട റീസ് ചട്ട ങ്ങ ളിലെ , ചട്ടം 8 ബി യും കൂട്ടി വായിച്ച പ്രകാരം 
അ ധി കാ ര ങ്ങൾ വി നിയോഗിച്ച് , ശ്രീ . എം . 

ഭ വ ദാസ് , അ ഡി ക്കേ റ്റ് 
S / o ശ്രീ . എൻ . സേതു മാ ധ വൻ , റോസ് ലാന്റ് , പുത്തൂർ പി . പാല ക്കാട് -678 
എന്ന യാളെ പാലക്കാട് റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 
ഫെബു വരി മാസം 26 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 02 / 1999 / PLKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ഒ . , 


001 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 

വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date 2022.01.04 03:14:36 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


